( G 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV( N )/12/ 12 -14 


- 
കGOVERNN 


T 


രള സർക്ക 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


3rd April 2012 
2012 ഏപ്രിൽ 3 
14th Chaithra 1934 
| 1934 ചൈതം 14 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


ലേല പരസ്യം 


നമ്പർ 02/ 19567 /2011/ സി . 


2012 മാർച്ച് 16. 


കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലു 
ള്ളതും കണ്ണൂർ സായുധ സേനാ വിഭാഗം കമാ ണ്ട ന്റിന്റെ 
കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതു മായ ഡിപ്പാർട്ട് മെന്റ് 
വാഹ ന ങ്ങ ളായ KL 13 S 862 , KL 13 B 5983 എന്നീ 
ജീപ്പുകൾ ഏപ്രിൽ 11 -ാം തീയതി രാവിലെ 11.30 മണിക്ക് 
മേൽ പറഞ്ഞ ആ ഫീസ് പരി സ രത്തു വെച്ച് ദർഘാസ് 
പരസ്യ ലേലം വഴി വിൽപന നടത്തുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മേൽപ്പറഞ്ഞ 
വാഹ ന ങ്ങൾക്ക് നിശ്ചയിച്ചി രി ക്കുന്ന താഴെ സൂചിപ്പിച്ച 
നിരതദ്രവ്യം ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കര്യാലയത്തിൽ അടച്ച് 
രസീതി കൈപ്പറ്റേണ്ടതാണ്. 


- മേൽപ്പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുടെ വിൽപനയ്ക്ക് 
മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ 
ലേല തലേന്ന് 4 മണിവരെ ഡെപ്യൂട്ടി കമാ ണ്ടന്റിന്റെ 
ആഫീസിൽ സ്വീകരിക്കും. ചട്ടപ്രകാരമുള്ള ദർഘാസിനോടൊപ്പം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കണ്ണൂർ ജില്ലാ 

പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ നിരതദ്രവ്യത്തിന് 
തുല്യമായ തുകയുടെ ഡി മാന്റ് ഡാഫ് റ്റ് അടക്കം 
ചെ യ്യേ ണ്ട താ ണ് . കവറിന് മുകളിൽ “ ഡിപ്പാർട്ടു മെന്റ് 
വാഹനങ്ങളുടെ ലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി 
എഴു തേ ണ്ട താ ണ് . കൂടാതെ വാഹ ന ങ്ങ ളുടെ രജിസ്റ്റർ 
നമ്പരുകളും ഇതോടൊപ്പം വ്യക്തമാക്കേണ്ടതാണ്. പരസ്യലേലം 
കഴിഞ്ഞയുടൻ ബന്ധപ്പെട്ടവരുടെ മുന്നിൽവെച്ച് ദർഘാസുകൾ 
തുറക്കു ന്നതും പര സ്യ ലേലത്തിൽ അഥവാ ദർഘാ സിൽ 
ഏതിലാണോ കൂടുതൽ തുകയ്ക്കുള്ളത് ആയതിന് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കു ന്നതും ലേലം കൊ ണ്ട യാൾ 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
കഴിച്ച് ലേല സ്ഥലത്തുവെച്ച് അപ്പോൾതന്നെ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ബാക്കി തുക നികുതിയുൾപ്പെടെ ലേലം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ 10 ദിവസത്തിനകം 
അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


മോഡൽ 


9 , 500 


| KL 13 S 862 ജീപ്പ് 
( M & M 2000 മോഡൽ) 
- KL 13 B 5983 ജീപ്പ് 
( M & M 1995 മോഡൽ) 


1,500 


26th APRIL 2010 ] 


POLICE DEPARTMENT 


30 


- ഏതെങ്കിലും കാര ണ വ ശാ ൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച സംഖ്യ സർക്കാ രി ലേക്ക് 
മുതൽക്കൂട്ടുന്നതും ടി വാഹനം പുനർലേലം ചെയ്യു ന്നതു 
മായിരിക്കും. പുനർലേലത്തിൽ സർക്കാരിന് ഉണ്ടാകുന്ന 
നഷ്ടം മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് 
കൂടു ത ലാ യി ലഭിക്കുന്ന തുകയ്ക്ക് മുൻ ലേലക്കാ രന് 
യാതൊരുവിധ അവകാശമോ അർഹതയോ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹ ന ങ്ങൾ ലേല 
തീയതിക്ക് മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് 
സമയത്ത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരുവിധ 
മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവയ്ക്ക 
ന്നതിനും ലേലം/ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല 
നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും കണ്ണൂർ ജില്ലാ പോലീസ് 
മേധാവിയ്ക്ക് അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച് 
കണ്ണൂർ ജില്ലാ പോലീസ് മേധാ വിയുടെ തീരു മാനം 
അന്തിമമായിരിക്കും. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കണ്ണൂർ. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


